Regn . No. KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg . No. KL /TV ( N )/ 634/ 2012-14 


ം 
കേCOVERN 


- - 


- 


- - - 


ാർ. 


രള സർക്കി 
WMENT OF 


്ക 


KERALA 


tl cf Kk ddv 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 ) 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2014 ജനുവരി 14 
14th January 2014 

1189 മകരം 1 
1st Makaram 1189 


നമ്പർ 


Vol. III 


No . 


Thiruvananthapuram , 

Tuesday 


1935 പൌഷം 24 
24th Pousha 1935 


PART III 
Commissionerate of Land Revenue 

MALAPPURAM DISTRICT 


തിരൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 

നടപടിക്രമം 
( ഹാജർ: ശ്രീ . കെ . ഗോപാലൻ) 

(1) 
നമ്പർ ജെ - 164 / 2013 . 

2013 നവംബർ 19 . 
വിഷയം: - എം . എൽ. ആർ. ആക്ട് തിരൂരങ്ങാടി താലൂക്ക്, 

നെടു വ വില്ലേജ് റി . സ്. 165 / 1 - ൽ പട്ട 
നി . കെ . ഭൂമി ശ്രീ . നാരായണഗുരുദേവ ക്ഷേത 
ട്രസ്റ്റ് ചെയർമാൻ യു . വി . കരുണാകരൻ മാസ്റ്റർ 

എന്നയാളുടെ അപേക്ഷ - സംബന്ധിച്ച്. 
സൂചന: - 1. ശ്രീ . യു . വി . കരു ണാ ക രൻ മാസ്റ്റർ s/ o 

കേലു , പരപ്പ ന ങ്ങാടി ( ശീനാരാ യ ണ ഗു രു 

ക്ഷേത്ര ട്രസ്റ്റ് എന്നയാളുടെ അപേക്ഷ . 
2 . തിരൂരങ്ങാടി അഡീഷണൽ തഹശീൽദാരുടെ 

17 -12 - 2012 - ലെ ജി2 - 11923 / 12 നമ്പർ റിപ്പോർട്ട്. 
തിരൂരങ്ങാടി താലൂക്ക്, നെടുവ വില്ലേജ്, റി . സ . 165 / 1- ൽ 
പ്പെട്ട നി . കെ . ഭൂമി, എം . എൽ. ആർ. ആക്ട് പ്രകാരം 
ര ജി സ്റ്റർ ചെയ്യുന്ന തി ന് അ നു മ തി ക്കാ യി സു ചന് 
( 1) പ്രകാരം ലഭിച്ച അപേക്ഷ യിന്മേൽ തിരൂ ര ങ്ങാടി 
തഹശീൽദാർ മുഖേന അന്വേഷണം നടത്തി. 

തിരൂ ര ങ്ങാടി താലൂക്ക്, നെടുവ വില്ലേജ്, റി . സ . 
165 / 1 - ൽ പ്പെട്ട നി . കെ . ഭൂമി, 11.100 സെന്റ് സി . കെ . ഭൂമി 
ഉൾപ്പെട്ട മൊത്തം 21.700 സെന്റ് ഭൂമി പരപ്പനങ്ങാടി സബ് 


രജിസ്ട്രാർ ഓഫീസിലെ 2385/ 2010 നമ്പർ ആധാരപ്രകാരം 
ശ്രീനാരായണ ക്ഷേത്ര ട്രസ്റ്റിന്റെ ചെയർമാൻ എന്ന നിലയ്ക്ക് 
അപേക്ഷകന് ജന്മം തീരു ലഭിച്ചിട്ടുള്ളതാണെന്നും, എന്നാൽ 
റി. സ . 165 / 1,3 - നമ്പരുകളിൽ ഉൾപ്പെട്ട ഭൂമി മേൽ ആധാരത്തിന്റെ 
പട്ടികയിൽ 165 / 3- ൽ പ്പെട്ട 21.700 സെന്റ് ഭൂമി എന്നാണ് കാണി 
ച്ചിട്ടുള്ളതെന്നും സൂചനപ്രകാരം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 

- റി . സ . 165 / 1- ൽപ്പെട്ട 16 സെന്റ് സി . കെ . കുളവും 
165 / 3 - ൽപ്പെട്ട 10 ഏക്കർ 85 സെന്റ് ഭൂമിയും പര പ്പ നാട് 
വലു പുതിയ കോവിലകം വകയായിരുന്നതും, കോവിലകം 
കെട്ടിടവും അനുബന്ധ നിർമ്മിതികളും സ്ഥിതി ചെയ്തിരുന്ന 
സ്ഥല വ മാ യി രിന്നുവെന്നും, റി . സർ 16 5 / 1 - ൽ പ്പെട്ട 
16 സെന്റ് ഭൂമിയിൽ കോവിലകം കുളവും കുളപ്പുരയും 
നിന്നിരുന്നു വെന്നും, ടി സി . കെ . ഭൂമിയിൽ പഞ്ചായത്ത് 
റോഡിനും പരപ്പനങ്ങാടി എഡ്യൂക്കേഷൻ സൊസൈറ്റിക്കും 
നൽകിയ സ്ഥലവും കഴിച്ച് 11.100 സെന്റ് ഭൂമിയും, ടി വസ്ത 
വിന് കിഴക്കും പടിഞ്ഞാറുമുള്ള 165 / 3 - ൽപ്പെട്ട പട്ടയഭൂമിയും 
ഉൾപ്പെടെ ഒന്നായ 21.700 സെന്റ് ഭൂമി ശ്രീനാരായണഗുരുദേവ 
ടസ്റ്റിന്റെ കൈ വ ശ ത്തിലും അ ധീ ന ത യി ലു മാ ണെന്ന് 
തഹശീൽദാർ റിപ്പോർട്ടാക്കിയിട്ടുണ്ട്. ടി ഭൂമിയ്ക്ക് ഒ . ബി . ടി . 
ഇനത്തിൽ നികുതി അടവാക്കിയിട്ടില്ല . റി . സർവെ 165/ 1- ൽപ്പെട്ട 
നി . കെ , ഭൂമിയിൽ 2 സെന്റ് സ്ഥലം മാത്രമാണ് കുളത്തിന്റെ 
രൂപത്തിൽ അവശേഷിക്കുന്നതെന്നും, ടി ഭൂമി പഞ്ചായത്തിന് 

കൈമാറിയ ഭൂമികളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുന്നില്ലായെന്നും, 
അപേക്ഷ പരി ഗ ണിക്കാ വു ന്ന താ ണെന്നും തഹ ശീൽദാർ 
വ്യക്തമാക്കിയിട്ടുണ്ട്. 


തഹശീൽദാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാ ന ത്തിൽ 
ടി ഭൂമിയിൽ അവകാശം തെളിയിക്കുന്നതിനുള്ള രേഖകൾ 
സഹിതം ഹാജ രാ കുന്നതിന് അപേക്ഷ കന് നോട്ടീസ് 
നൽകുകയും അപേക്ഷകൻ 14 - 3 -2013 - ന് ഹാജരാകുകയും 
ചെയ്തു . 17 - 5 - 2013 - ന് സ്ഥലം പരിശോധിച്ചു . ടി ഭൂമിയുടെ 
വടക്ക് ഭാഗം റോഡും, കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ 
ട്രസ്റ്റിന്റെ തന്നെ ഭൂമിയും, തെക്ക് അന്യകൈവശ സ്ഥലവു 
മാണെന്നും, 2385/ 2010 നമ്പർ ആധാരപ്രകാരം റി. സ . 165 / 3 - ൽ 
21.700 സെന്റ് ഭൂമി എന്നാണ് കാണുന്നതെങ്കിലും ഈ ഭൂമി 
പരിശോധിച്ചതിൽ 165/ 1, 165 / 3 എന്നീ സർവ്വേ നമ്പരുകളി 
ലായിട്ടാണ് ട്രസ്റ്റിനവകാശപ്പെട്ട ഭൂമി കിടക്കുന്നതെന്നും, ഇതിൽ 
165/ 1- ൽപ്പെട്ട 16 സെന്റ് ഭൂമിയാണ് വില്ലേജ് റിക്കാർഡുപകാരം 
നി . കെ . ഭൂമി യാ യിട്ടു ള്ള തെന്നും പരി ശോ ധ ന യിൽ 
ബോദ്ധ്യ പ്പെട്ടു . പസ്തുത 16 സെന്റ് ഭൂമിയിൽ മുമ്പ് 
കോവിലകം കുളവും, കുളപ്പുരയും ഉണ്ടായിരുന്നുവെന്നും 
ഇപ്പോൾ റോഡായി മാറിയതിന്റെ ബാക്കി 11.100 സെന്റ് ഭൂമി 
യാണ് ശ്രീനാരായണഗുരുദേവ ക്ഷേത്രട്രസ്റ്റിന്റെ പേരിലുള്ള 
തെന്നും സ്ഥലപരിശോധനയിൽ വ്യക്തമാകുകയുണ്ടായി. 

- തഹശീൽ ദാ രുടെ റിപ്പോർട്ടി ന്റെ യും സ്ഥല 
പരിശോധനയുടെയും, അടിസ്ഥാനത്തിൽ തിരൂരങ്ങാടി താലൂക്ക്, 
നെടുവ വില്ലേജ്, റീ . സ . 165/ 1- ൽ പ്പെട്ട നി . കെ . ഭൂമി 
11. 100 സെന്റ് സി . കെ . ഭൂമി ശ്രീ . ഉണിക്കണം. വീട്ടിൽ 
കരു ണാ ക ര ൻ മാസ്റ്റർ s/ o കേലു , പരപ്പ ന ങ്ങാടി 
ശ്രീനാരായണഗുരു ക്ഷേത്ര ട്രസ്റ്റ് ചെയർമാൻ, പരപ്പനങ്ങാടി 
പി . ഒ ., മലപ്പുറം ജില്ല എന്നയാളുടെ പേരിൽ എം . എൽ. 
ആർ. ആക്ട് പ്രകാരം പട്ട യ ഭൂ മിയായി രജിസ്റ്റർ ചെയ് 
നൽകുന്നതിനെതിരെ ആക്ഷേപങ്ങൾ ക്ഷണിച്ചു കൊണ്ടുള്ള 
നോട്ടീസ് 2 - 7 - 2013 - ലെ 27 -ാം നമ്പർ കേരള ഗസറ്റിലും 
( പേജ് 4701) താലൂക്ക് ഓഫീസ്, വില്ലേജ് ഓഫീസ്, ഗ്രാമ 
പഞ്ചായത്ത്, കൃഷി ഭ വൻ നോട്ടീസ് ബോർഡു ക ളിലും 
വഹസ്ഥലത്തും പരസ്യപ്പെടുത്തിയെങ്കിലും ആരുംതന്നെ 
ആക്ഷേപങ്ങളോ അവകാശമോ തേർച്ചയോ ഉന്നയിച്ചിട്ടില്ല . 

- മേൽ സാഹചര്യത്തിൽ തിരൂരങ്ങാടി താലൂക്ക്, നെടുവ 
വില്ലേജ്, റി. സ . 165 / 1- ൽപ്പെട്ട നി . കെ . ഭൂമി, 11.100 സെന്റ് 
നി . കെ . ഭൂമി അപേക്ഷകനായ ശ്രീ . ഉണിക്കണം. വീട്ടിൽ 
ക ര ണാ ക രൻ മാസ്റ്റർ s/ o കേലു , പരപ്പ ന ങ്ങാടി 
ശ്രീനാരായണഗുരു ക്ഷേത്ര ട്രസ്റ്റ് ചെയർമാൻ, പരപ്പനങ്ങാടി പി . ഒ. 
മലപ്പുറം ജില്ല എന്ന യാളുടെ പേരിൽ എം . എൽ. ആർ. 
ആക്ട് പ്രകാരം പട്ടയ ഭൂ മിയായി രജിസ്റ്റർ ചെയ്യു ന്ന തിന് 
അനുമതി നൽകി ഇതിനാൽ ഉത്തരവാകുന്നു . 

തിരൂരങ്ങാടി തഹശീൽദാർ ടി ഭൂമി പട്ടയഭൂമിയാക്കി മാറ്റി 
റവന്യൂ റിക്കാർഡുകളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്ന 
തിനും അപേക്ഷകനിൽ നിന്നും കുടിശ്ശിക അട ക്ക മുള്ള 
ഭൂനികുതി ഈടാക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കേണ്ട 
താണ്. 


- തിരൂരങ്ങാടി താലൂക്ക്, എ . ആർ. നഗർ വില്ലേജ്, റി . സ . 
196 / 6 - ൽ പെട്ട 15 സെന്റ് ഭൂമി, എം . എൽ. ആർ. ആക്ട് 
പ്രകാരം പട്ടയ ഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതി 
ക്കായി സൂചന ( 1) പ്രകാരം ലഭിച്ച അപേക്ഷ യിന്മേൽ 
രണ്ടാമത് സൂചന പ്രകാരം തഹ ശീൽദാർ റിപ്പോർട്ട് 
നൽകിയിട്ടുണ്ട്. 

ഹർജിയിൽ പരാമർശിക്കുന്ന ഭൂമി തിരൂരങ്ങാടി സബ് 
രജിസ്ട്രാർ ഓഫീസിലെ 1625/ 70 നമ്പർ ആധാരപ്രകാരം ഹർജി 
ക്കാരിക്ക് തീരുസിദ്ധിച്ചതാണെന്നും ടി ഭൂമിയ്ക്ക് 1995 - 96 വരെ 
പലവകയിനത്തിൽ നികുതി അടവാക്കിയിട്ടുണ്ടെന്നും പഞ്ചായ 
ത്തിൽ നിക്ഷിപ്തമായ ഭൂമിയല്ലെന്നും, അപേക്ഷക വീട് വച്ചു 
താമസിച്ചു വരുന്ന ടി ഭൂമി എം . എൽ. ആർ. ആക്ട് പ്രകാരം 
പട്ടയ ഭൂമിയാക്കി മാറ്റുന്ന തിന് അനുമതി നൽകാവുന്ന താ 
ണെന്നും, തഹശീൽദാർ റിപ്പോർട്ടാക്കിയിട്ടുണ്ട്. 
- തഹശീൽദാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ടി ഭൂമി 
യിൽ അവകാശം തെളിയിക്കുന്നതിനുള്ള രേഖകൾ സഹിതം 
ഹാജരാക്കുന്നതിന് അപേക്ഷകയ്ക്ക് നോട്ടീസ് നൽകുകയും 
9 - 5 - 2007 - ന് വിചാരണയ്ക്ക് ഹാജരാകുകയും ചെയ്തു . 
25 - 6 - 2007 - ന് സ്ഥല പരിശോധന നട ത്തി , ആയ തി ന്റെ 
അടിസ്ഥാനത്തിൽ തിരൂരങ്ങാടി താലൂക്ക്, എ . ആർ. നഗർ 
വില്ലേജ്, റി . സ . 196/ 6 - ൽ പെട്ട 15 സെന്റ് നികുതി കെട്ടാത്ത 
ഭൂമി, എം . എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയ ഭൂമിയായി 
രജിസ്റ്റർ ചെയ്യുന്നതിനെതിരെ ആക്ഷേപങ്ങൾ ക്ഷണിച്ചു 
കൊണ്ടുള്ള നോട്ടീസ് 2 - 7 - 2013 - ലെ 27 -ാം നമ്പർ കേരള 
ഗസറ്റിലും താലൂക്ക് ഓഫീസ്, വില്ലേജ് ഓഫീസ്, ഗ്രാമ 
പഞ്ചായത്ത്, കൃഷി ഭവൻ നോട്ടീസ് ബോർഡുകളിലും 
വഹ സ്ഥലത്തും പരസ്യപ്പെടുത്തിയെങ്കിലും ആരും തന്നെ 
ആക്ഷേപങ്ങളോ അവകാശമോ തേർച്ചയോ ഉന്നയിച്ചിട്ടില്ല. 

- മേൽ സാഹ ചര്യ ത്തിൽ തിരൂ ര ങ്ങാടി താലൂക്ക്, 
എ . ആർ. നഗർ വില്ലേജ്, റി . സ . 196 / 6- ൽ പെട്ട 15 സെന്റ് 
നികുതി കെട്ടാത്ത ഭൂമി, അപേക്ഷ ക യാ യ മ ഗ ല ശ്ശേരി 
കുഞ്ഞീര്യം D / o മൂസ്സ, ഇരുമ്പുംചോല , എ . ആർ. നഗർ 
പി . ഒ . എന്ന വരുടെ പേരിൽ എം . എൽ. ആർ. ആക്ട് 
പകാരം പട്ട യ ഭൂ മി യാ യി രജി സ്റ്റർ ചെയ്യു ന്ന തിന് 
അനുമതി നൽകി ഇതിനാൽ ഉത്തരവാകുന്നു. 

-- തിരൂരങ്ങാടി തഹശീൽദാർ ടി ഭൂമി പട്ടയഭൂമിയാക്കി മാറ്റി 
റ വ ന റിക്കാർഡു ക ളിൽ ആ വ ശ്യ മായ മാറ്റ ങ്ങ ൾ 
വരുത്തുന്നതിനും അപേക്ഷകയിൽ നിന്നും കുടിശ്ശിക അടക്ക 
മുള്ള ഭൂ നികുതി ഈടാ ക്കു ന്ന തി നു മുള്ള നട പടികൾ 
സ്വീകരിക്കേണ്ടതുമാണ്. 


( 3 ) 


( 2 ) 


നമ്പർ ജെ - 3742 /2005/ ഡി . ഡിസ്: ( 1). 2013 നവംബർ 21. 
വിഷയം: - എം . എൽ. ആർ. ആക്ട് - തിരൂരങ്ങാടി താലൂക്ക്, 

എ . ആർ. നഗർ വില്ലേജ് റി . സ . 196/ 6 - ൽപെട്ട 15 
സെന്റ് നികുതി കെട്ടാത്ത ഭൂമി- - പട്ടയ ഭൂമിയായി 
രജിസ്റ്റർ ചെയ്യുന്നത്- അനുമതിനൽകി ഉത്തരവ് 

പുറപ്പെടുവിക്കുന്നത് - സംബന്ധിച്ച്. 
സൂചന: - 1. ശ്രീമതി മംഗലശ്ശേരി കുഞ്ഞീര്യം D / o മൂസ്സ, 

ഇരുമ്പും ചോ ല , എ . ആർ. നഗർ പി . ഒ . 

എന്നവരുടെ അപേക്ഷ . 
2. തിരൂരങ്ങാടി തഹശീൽദാരുടെ 6 -6 -2005, 4 -6 -2007 

തീയതികളിലെ ജി1 - 2413 / 05 നമ്പർ റിപ്പോർട്ട്. 


നമ്പർ ജെ . - 3979 / 2009. 

2013 ഡിസംബർ 9. 
വിഷയം: - എം . എൽ. ആർ. നിയമം - തിരൂരങ്ങാടി താലൂക്ക് 

എ . ആർ. നഗർ വില്ലേജ് റി . സ . 563 / 1- ൽപ്പെട്ട 
27. 2 സെന്റ് സി . കെ . ഭൂമി - പട്ടയ ഭൂമിയായി 
രജിസ്റ്റർ ചെയ്യുന്നത് - അനുമതി നൽകി ഉത്തരവ് 

പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച് 
സൂചന: - 1. ശീ . അരീക്കൻ കുഞ്ഞിമു ഹ മ്മത് s/ o 

- കള്ളിവളപ്പിൽ വീട് എന്നയാളുടെ 9- 3- 1999 - ലെ 

അപേക്ഷ . 
- 2. തിരൂരങ്ങാടി അഡീഷണൽ തഹശീൽദാരുടെ 

- 10 -6 - 2009 - ലെ ജി1-2767/ 99 നമ്പർ റിപ്പോർട്ട്. 
തിരൂരങ്ങാടി താലൂക്ക്, എ . ആർ. നഗർ വില്ലേജ്, റി. സ . 
563 / 1- ൽ പെട്ട 27. 2 സെന്റ് സി . കെ . ഭൂമി, പട്ടയ ഭൂമിയായി 
രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി സൂചന ( 1) പ്രകാരം 
അ അ ക്ഷ ലഭിക്കുക യു ണ്ടായി. ടി അപേക്ഷ യിന്മേൽ 
തിരൂരങ്ങാടി തഹശീൽദാർ മുഖേന അന്വേഷണം നടത്തു 
കയും തഹശീൽദാർ സൂചന ( 2 ) പ്രകാരം റിപ്പോർട്ട് 
സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 


തിരൂരങ്ങാടി സബ് രജിസ്ട്രാർ ഓഫീസിലെ 207 / 82 -ാം 
നമ്പർ കാണം തീരാധാര പ്രകാരം കുറ്റാളൂർ പരിമുഹമ്മദ് മക്കൾ 
മുഹമ്മദ് കുട്ടി, ( 2 ) അബ്ദുള്ള എന്നവരിൽ നിന്നും കൈവശം 
ലഭിച്ച ഭൂമിയാണ് അപേ ക്ഷാ ഭൂമി എന്നും 

കെ വ ശാധാ ര ത്തിൽ റി . സ . 563/ 2 എന്നാണ് ചേർത്തു 
കാണുന്നുണ്ടെങ്കിലും, സ്ഥല പരിശോധനയിൽ ടി ഭൂമി സ്ഥിതി 
ചെയ്യുന്നത് റി . സ . 563 / 1- ൽ ആണെന്ന് വ്യക്തമായിട്ടുള്ളതായി 
തഹശീൽദാർ റിപ്പോർട്ടാക്കിയിട്ടുണ്ട്. 

- പഞ്ചായത്തിൽ നിക്ഷിപ്തമല്ലാത്ത ടി ഭൂമിക്ക് 97 - 98 വരെ 
പലവക ഇനത്തിൽ നികുതി അടവാക്കിയിട്ടുണ്ടെന്നും അയൽ 
ഭൂവുടമകളുടെ സമ്മതപത്രം ലഭിച്ചിട്ടുണ്ടെന്നും അപേക്ഷ 
പരിഗണിക്കാവുന്നതാണെന്നും തഹശീൽദാരുടെ റിപ്പോർട്ടിൽ 
സൂചിപ്പിച്ചിട്ടുണ്ട്. 

തഹശീൽദാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ടി 
ഭൂമിയിൽ അവകാശം തെളിയിക്കുന്നതിനുള്ള രേഖകൾ 
സഹിതം ഹാജ രാ കുന്നതിന് അ പേ ക്ഷ കിന് നോട്ടീസ് 
നൽകുകയും അപേക്ഷകൻ 17 - 2- 2010 - ന് ഹാജരായി അസ്സൽ 
ആ ധാ ര ങ്ങൾ ഹാജ രാ ക്കു കയും ടി സ്ഥലത്ത് വീടു വച്ച് 
താമസിച്ചു വരികയാണെന്ന് ബോധിപ്പിക്കുകയും ചെയ്തു . 

3 - 11 - 2011, 1-7- 2013 തീയതികളിലായി സ്ഥലം പരിശോധിച്ച 
തിൽ ആധാര ത്തിൽ പറഞ്ഞിട്ടുള്ള സർവെ നമ്പർ തെറ്റാ 
ണെന്നും ശരി യായ റി . സ . നമ്പർ 563 / 1 ആണെന്നും 
ബോദ്ധ്യപ്പെട്ടു . ടി ഭൂമിയിൽ പഴക്കമുള്ള ഇരു നില ഓടിട്ട 
വീടും കുഴിക്കൂറുകളുമുണ്ട്. ടി ഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗം 
പഞ്ചായത്ത് റോഡും മറ്റു മൂന്നു ഭാഗങ്ങളിലും വീടുകളുള്ള 

കൈവശ ഭൂമികളുമാണെന്ന് സ്ഥല പരിശോധനയിൽ വ്യക്തമാകു 
കയുണ്ടായി. 
-- സ്ഥല പരിശോധനയുടേയും, തഹശീൽദാരുടെ റിപ്പോർട്ടി 
ന്റെയും രേഖകൾ പരിശോധിച്ചതിന്റേയും അടിസ്ഥാനത്തിൽ 
അപേക്ഷക്കാധാരമായ റി . സ 563 / 1- ൽ പെട്ട 271/2 സെന്റ് 
ഭൂമി അപേക്ഷകൻ കൈവശം വെച്ചുവരുന്നതായി വ്യക്തമാകു 
ക യുണ്ടായി. ആയതിന്റെ അടിസ്ഥാനത്തിൽ തിരൂരങ്ങാടി 
താലൂക്ക് , എ . ആർ. നഗർ വില്ലേജ്, റി . സ . 563 / 1 - ൽ പെട്ട 
27 / 2 സെന്റ് സി . കെ . ഭൂമി, ശ്രീ . അരീക്കൻകുഞ്ഞിമുഹമ്മദ് 
s/o ഹസ്സൻകുട്ടി, കള്ളിവളപ്പിൽ വീട്, പി . ഒ. കുറ്റൂർ നോർത്ത് 
എന്ന യാളുടെ പേരിൽ എം . എൽ. ആർ. ആക്ട് പ്രകാരം 
പട്ട യ ഭൂ മി യായി രജിസ്റ്റർ ചെയ്ത് നൽകുന്നതിനെതിരെ 
ആക്ഷേപങ്ങൾ ക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടീസ് 27 - 8- 2013 - ലെ 
35 / 2013 നമ്പർ കേരള ഗസറ്റിലും, താലൂക്ക് ഓഫീസ്, വില്ലേജ് 
ഓഫീസ്, ഗ്രാമപഞ്ചായത്ത്, കൃഷിഭവൻ നോട്ടീസ് ബോർഡുക 
ളിലും വഹ സ്ഥലത്തും പരസ്യപ്പെടുത്തിയെങ്കിലും ആരും 
തന്ന ആക്ഷേ പ മോ അ വ കാ ശ മോ തേർച്ചയോ 
ഉന്നയിച്ചിട്ടില്ല . 

മേൽ സാഹ ച ര്യ ത്തിൽ തിരൂ ര ങ്ങാടി താലൂക്ക്, 
എ . ആർ. നഗർ വില്ലേജ്, റി. സ . 563/ 1- ൽ പെട്ട 272 സെന്റ് 
നി . കെ . ഭൂമി, അപേ ക്ഷ ക നായ ശ്രീ . അ രീ ക്ക ൻ 
കുഞ്ഞിമുഹമ്മദ് s/ o ഹസ്സൻകുട്ടി, കള്ളിവളപ്പിൽ വീട്, 
പി . ഒ . കുറ്റൂർ നോർത്ത്, എ . ആർ. നഗർ എന്നയാളുടെ 
പേരിൽ എം . എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയഭൂമിയായി 
ര ജി സ്റ്റർ ചെയ്യു ന്ന തിന് അ നു മ തി നൽകി ഇതി നാൽ 
ഉത്തരവാകുന്നു . 

തിരൂരങ്ങാടി തഹശീൽദാർ ടി ഭൂമി പട്ടയഭൂമിയാക്കി മാറ്റി 
റ വ ന റിക്കാർഡു ക ളിൽ ആവ ശ്യ മായ മാറ്റ ങ്ങ ൾ 
വരുത്തുന്നതിനും , അപേക്ഷകനിൽ നിന്നും കുടിശ്ശിക അടക്ക 
മുള്ള ഭൂ നികുതി ഈടാ ക്കു ന്ന തി നു മുള്ള നട പടികൾ 
സ്വീകരിക്കേണ്ടതാണ്. 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 

( ഒപ്പ്) 
തിരൂർ. 

റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


